Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


OVERN 


- 


. കാ 


KEDAL 


VMENT OF 
न्य अपत 


ന 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th November 2010 
| 2010 നവംബർ 9 
18th Karthika 1932 
- 1932 കാർത്തിക 18 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി2- 2893/10 / ഇഇ. 

2010 ഒക്ടോബർ 28. 
കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് തിരു വ ന ന്ത പുരം ഡിവിഷൻ, 
വിഴിഞ്ഞം, തിരുവനന്തപുരം താഴെപറയുന്ന പ്രവൃത്തികൾക്ക് 
വേണ്ടി അംഗീകത കരാ റു കാ രിൽ നിന്നും മുദ്രവച്ച 
കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

രൂപ് 
അടങ്കൽ തുകയും 


ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും 18 - 11 - 2010 മുതൽ 23 - 11 - 2010 , 12 മണിവരെ. 

ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും -- 23 - 11- 2010, 3 മണി. 

- ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
23 - 11 - 2010 , 3.30 മണി. 

കരാ റു കാ രന്റെ തരംതിരിവ് -- " സി യും അ തി നു 
മുകളിലും. 

പ്രവൃത്തിയുടെ കാലാവധി- 4 മാസം. 
ദർഘാസ് സംബ ന്ധിച്ചുള്ള പൊതു മ രാ മത്ത് 
വകുപ്പിന്റെയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദു ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള 
അധികാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോ ഗ സ്ഥ നിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ 
പ റ്റിയുള്ള കൂടു തൽ വിവ ര ങ്ങൾക്ക് ഓഫീ സു മാ യി 
ബന്ധപ്പെടാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസ് ദിവസമായിരിക്കുന്നതാണ്. 


| 1 11/ ഇഇ)/ 2010 - 11 - തീരദേശ റോഡുകളുടെ 

പുനരുദ്ധാരണം - കുളത്തൂർപഞ്ചായത്തിലെ 
ആറ്റുപുറം തോണിക്കടവ് റോഡിന്റെ 
നിർമ്മാണം - രൂപ 14,94,923 


37,400 


2 


12 / ഇഇ / 2010 - 11 - തീരദേശ റോഡുകളുടെ 
പുനരുദ്ധാരണം - പൂവാർ പഞ്ചായത്തിലെ 
അരുമാനൂർ- അരശുംമൂട്- ചടയൻവരമ്പ്ബണ്ട് 
റോഡിന്റെ നിർമ്മാണം - രൂപ 9,91,695 


24 , 800 


ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ - കമ ന മ്പർ 1 - ന് രൂപ 2, 300 + 12 .5 % 
നികുതി, ക്രമനമ്പർ 2 - ന് രൂപ 1,500 + 12 .5 % നികുതി. 
പകർപ്പ് ക്രമനമ്പർ 1- ന് രൂപ 1,200 + 12.5 % നികുതി, 
ക്രമനമ്പർ 2- ന് രൂപ 800 + 12.5 % നികുതി. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
തിരുവനന്തപുരം ഡിവിഷൻ, 

(ഒപ്പ്) 
വിഴിഞ്ഞം, തിരുവനന്തപുരം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


22nd JUNE 2010] 


MARINE DEPARTMENT 


206 


രൂപ് 


2 


26 ,500 


ദർഘാസ് പരസ്യം 

ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 

പ്രവൃത്തിയുടെ പേരും 
നമ്പർ ഡി1- 1099/ 02/ ഇ / എച്ച്. ഇ . ഡി .( എ ). 2010 ഒക്ടോബർ 28. 

നമ്പർ 

അടങ്കൽ തുകയും 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 

33 / ഇഷ/ 2010 - 1 - ഞാറയ്ക്കൽ പഞ്ചായ 
ഡിവിഷൻ, ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 

ത്തിലെ പുലയാസ് കോളനി ഈസ്റ്റ് 
പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി അംഗീകൃത കരാറുകാരിൽ 

റോഡ് - രൂപ 9. 10 ലക്ഷം 

22 ,750 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 
ദർഘാസ് നമ്പരും 

34/ ഇഇ / 2010 -17 - എളങ്കുന്നപ്പുഴ പഞ്ചായ 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 

ത്തിലെ പണിക്കരുപടി കോൺക്രീറ്റ് റോഡ് - 
നമ്പർ 

രൂപ് 
അടങ്കൽ തുകയും 

രൂപ 8.90 ലക്ഷം 

22,250 
9/ 2010 - 11/ ഇഇ/ എച്ച്. ഇ . ഡി.( എ ) ഫിഷറീസ് 

35/ ഇഇ / 2010 - 11 - കടമക്കുടി പഞ്ചായ 
ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം 

ത്തിലെ മൂലമ്പള്ളി സൗത്ത് കോൺക്രീറ്റ് 
പഞ്ചായത്തിലെ സെന്റ് അഗസ്റ്റിൻ 

റോഡ് രൂപ 8.25 ലക്ഷം 

20,650 
സ്കൂളിലെ പാചകപ്പുരയുടെയും പാർ 

36 ഇഇ / 2010 - 11- -പുത്തൻവേലിക്കര പഞ്ചായ 
റൂമിന്റെയും നിർമ്മാണം- രൂപ 3 ലക്ഷം 7 ,500 

ത്തിലെ തേലത്തുരുത്ത്തുപ്പേലി റോഡ് - 
2 10 / 2010 - 11 / ഇഇ/ എച്ച്. ഇ . ഡി.( എ ) തീരദേശ 

രൂപ് 10. 60 ലക്ഷം 
റോഡുകളുടെ നവീകരണം - ആലപ്പുഴ 

- 37 / ഇഇ/2010 -11- കുഴിപ്പിള്ളിപഞ്ചായത്തിലെ 
ജില്ലയിലെ അരൂക്കുറ്റി പഞ്ചായത്തിലെ 

അയ്യമ്പിള്ളി ശിവ ടെമ്പിൾ ഈസ്റ്റ്റോഡ് - 
റേഷൻകട- കന്നിട്ട റോഡ് - രൂപ 7 ലക്ഷം 17, 500 

രൂപ് 3.20 ലക്ഷം 

8 ,000 
ദർഘാസ് ഫോറത്തിന്റെ വില കമ നമ്പർ 1- ന് രൂപ 

ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില ക മ ന മ്പർ 1, 2, 3 
600 + വാറ്റ് @ 4 %, ക്രമനമ്പർ 2 - ന് രൂപ 1, 400 + വാറ്റ് @ 4 %. 

ഇവയ്ക്ക് രൂപ 1, 500 + വാറ്റ്, ക്രമനമ്പർ 4 - ന് രൂപ 1,600 + വാറ്റ്, 
ദർ ഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും 

ക്രമനമ്പർ 5 - ന് രൂപ 700 + വാറ്റ്. 
സമയവും -- 25 - 11 - 2010 മുതൽ 26 - 11- 2010 ഉച്ചയ്ക്ക് ശേഷം 3 
മണിവരെ. 

ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 19 -11- 2010 മുതൽ 24 -11- 2010 ഉച്ചയ്ക്ക് 12 മണിവരെ. 
സമയവും 27 - 11- 2010, 3 മണി വരെ. 

- ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

സമയവും - 24 - 11 - 2010 വൈകുന്നേരം 3 മണി. 
27 - 11- 2010, 4 മണി. 
കരാറുകാരന്റെ ക്ലാസ്സ് - ക്രമനമ്പർ 1- ന് " ഡി യും അതിനു 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 24- 11- 2010 
മുകളിലും, ക്രമനമ്പർ 2 - ന് “ സി യും അതിനു മുകളിലും. വൈകുന്നേരം 3.30 മണി. 
| പ്രവർത്തിയുടെ കാലാവധിക്രമനമ്പർ 1- ന് 6 മാസം, 

- ( പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി - കമനമ്പർ 5 - ന് 
ക്രമനമ്പർ 2 - ന് 4 മാസം. 

4 മാസം, മറ്റുള്ളവയ്ക്ക് 5 മാസം. 
ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും 

- കരാറു കാരന്റെ ക്ലാസ്- കമനമ്പർ 5 - ന് " ഡി യും 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ - അതിലുപരിയും, മറ്റുളളവയ്ക്ക് സി യും അതിലുപരിയും. 
ദർഘാസ് റദു ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള 
അ ധി കാരം താഴെ ഒപ്പിട്ടി രിക്കുന്ന ഉദ്യോ ഗ സ്ഥ നിൽ 

-- സർക്കാർ ഉത്തരവ് 84/ 97 പി.ഡബ്ലു . ആന്റ് ടി. തീയതി 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ - 10 - 8 - 1997 - ലെയും ജി . ഒ . ( പി ) 540 / 2008 | ഫിൻ, തീയതി. 
പറ്റിയുള്ള കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഓഫീ സു മാ യി 12 - 1 - 2008 - ലെ യും നിബ ന്ധ ന കളും പൊതു മ രാ മത്ത് 
ബന്ധപ്പെടാവുന്നതാണ്. 

വകുപ്പിലേയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേയും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

ദർഘാസ് സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും ഈ 
കാര്യാലയം, 

ദർഘാസിനും ബാധകമാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 
ഹാർബർ എഞ്ചിനീയറിംഗ് 

( ഒപ്പ്) 

100 രൂപ വില യുളള മുദ്രപത ത്തിൽ പാഥ മിക കരാർ 
ഡിവിഷൻ, ആലപ്പുഴ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

ഉള്ളടക്കം ചെയ്ത്തി രി ക്കേ ണ്ട താ ണ് . കാരണം കൂടാതെ 

ദർഘാസ് റദു ചെയ്യുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള 
ദർഘാസ് പരസ്യം 

അ ധി കാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോ ഗ സ്ഥ നിൽ 

നിക്ഷി പ് ത മാ ണ് . ദർഘാ സി നെ ക്കു റിച്ച് കൂടു തൽ 
നമ്പർ ഡി . ബി . 808 / 2010 - 11/ ഇ . 

2010 ഒക്ടോബർ 28. 

വിവരങ്ങൾക്ക് ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
കേരള ഗവർണ്ണർക്കു വേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 

എക്സിക്യൂട്ടീവ് 
വകുപ്പ് എറണാകുളം ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
തീര ദേശ റോഡു ക ളു ടെ അ പ്ഗ ഡേ ഷ നിൽ ഉൾപ്പെട്ട 
എറണാകുളം ജില്ലകളിലെ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


